Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERN 


പം 


ക 


ക്കാർ . 


രള സർക് 
NMENT OF 


, 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 3 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


| 2014 മാർച്ച് 4 
4th March 2014 

1189 കുംഭം 20 
20th Kumbham 1189 
1935 ഫാൽഗുനം 13 
13th Phalguna 1935 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ D6- 671/ 2008. 


2014 ഫെബ്രുവരി 21. 


കൂടി ബോട്ട് രജിസ്റ്റർ ചെയ്ത് എല്ലാ രേഖകളും 
( സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽനിന്നും) കൈമാറണം. 
പോർട്ട് അതോറിറ്റിയുടെ രജിസ്ട്രേഷനുംസപ്ലെയർ തന്നെ 
ലഭ്യമാക്കേണ്ടതാണ്. 


ബോട്ടിനുവേണ്ട അളവുകളും ക്രമീകരണങ്ങളും 


- നെയ്യാർ ജല സം ഭ ര ണി യിൽ ജല സേചനവകുപ്പിന്റെ 
ഇൻസ്പെക്ഷൻ, ഇതര ആവശ്യങ്ങൾക്കായി താഴെപ്പറയുന്ന 
വിശദാംശങ്ങളോടുകൂടിയ ഒരു എഫ്. ആർ. പി . ബോട്ടും 
അനുബന്ധ സാമഗ്രികളും സപ്ലെ ചെയ്യുന്നതിനായി കേരള 
ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം വൻകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുയോജ്യരായ 
അംഗീകൃത സപ്ലയർമാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ദർഘാസ് നമ്പർ എഴുതി മുദ്ര വച്ച കവറിൽ 
രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


1. നീളം - 7.5 മീറ്ററിനും 8 മീറ്ററിനും ഇടയ്ക്ക് 
2. എഞ്ചിൻ 25 HP 4 സ്ട്രോക്ക് OBM പെട്രോൾ 

യമഹാ / സുസുക്കി 
3. സ്റ്റിയറിംഗ് സിസ്റ്റം 
4. നാവിഗേഷണൽ ലൈറ്റ്സ്, ഹോൺ ആന്റ് 
ബാറ്ററി, സ്പീഡോ മീറ്റർ, ഓഡോമീറ്റർ, 
കോമ്പസ് 


ദർഘാസ് നമ്പരും ഇന വിവരവും - 57 / ഇഇ - 2013 - 14 
ഇൻലാൻഡ് വെസൽ ആക്റ്റ് 2010 നിബന്ധനകൾ പ്രകാരം 
നിർമ്മിച്ച് 15 പേർക്ക് യാത്ര ചെയ്യു വാൻ സൗകര്യമുള്ള 
മേൽക്കൂരയോടു കൂടിയ എഫ്. ആർ. പി . ബോട്ട് നെയ്യാർ ഡാം 
റിസർവോയറിൽ എത്തിച്ച് തൃപ്തി ക ര മായ രീതിയിൽ 
പ്രവർത്തിപ്പിച്ച് നൽകണം. ഇൻലാന്റ് വെസൽ ആക്റ്റ് 2010 
പ്രകാരം ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും 


5. ലൈഫ് ജാക്കറ്റ് (അഡൽറ്റ് സൈസ്) 15 എണ്ണം 
6. ലൈഫ് ബോയ് 4 എണ്ണം 
7. ഫയർ എസ്റ്റിംഗുഷർ - 1 എണ്ണം 


KERALA GAZETTE 


[PART III 


8. ബിൽജ് പമ്പ്- 1 എണ്ണം 


9. ആൻഗർ ആന്റ് റോപ്പ്- 1 എണ്ണം 
10 . ഓർസ്- 2 എണ്ണം. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
വൻകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


നിരതദ്രവ്യം- 30,650. 
ദർഘാസ് പ്രമാണത്തിന്റെ വില 


1,900 + വാറ്റ്. 


കരാറുകാരുടെ യോഗ്യത 


1. ദർഘാ സിൽ പങ്കെ ടു ക്കു ന്ന വർക്ക് പരിശോധനാ 
സൗക ര്യ ങ്ങ ളോടു കൂടിയ നിർമ്മാണ യൂണിറ്റും, 
സർവ്വീസ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. 


2. ദർഘാ സിൽ പങ്കെടുക്കു ന്ന വർക്ക് ബോട്ട് നിർമ്മിച്ച് 
സപ്ലെ ചെയ്യുന്ന രംഗത്ത് 5 വർഷത്തെ പ്രവർത്തി 
പരി ചയം ഉണ്ടാ യി രി ക്കണം. സംസ്ഥാന , കേന്ദ് 
സർക്കാരുകൾക്കോ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ 
മൂന്നിൽ കുറയാതെ ബോട്ടുകൾ സപ്ലെ ചെയ്തിട്ടുണ്ടാ 
കേണ്ടതാണ്. 


3. ബോട്ട് കൈമാറിയതിനു ശേഷം ഒരു കൊല്ലക്കാലത്ത് 

ബോട്ടിനും എഞ്ചിനും മറ്റ് അനുബന്ധ സാമഗ്രികൾക്കും 
ഉണ്ടാകാവുന്ന എല്ലാ തകരാറുകളും കരാറുകാരൻ സ്വന്തം 
ചിലവിൽ പരിഹരിച്ചു നൽകേണ്ടതാണ്. 


നിബന്ധനകൾ 


1. ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 1,900 - o 
വിൽപ്പന നികുതിയും പണമായ് അടച്ച് അപേക്ഷിച്ചാൽ 
തിരു വ ന ന്ത പുരം എക് സിക്യൂട്ടീവ് എഞ്ചി നീ യർ 
ആഫീസിൽ നിന്നും 4- 3- 2014 ഉച്ചയ്ക്ക് ഒരു മണി വരെ 
ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 


2. മുദ്ര വച്ച ദർഘാസുകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

പി . എം . ജി ., തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
7 - 3 - 2014 ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ നേരിട്ടോ 
രജിസ്ട്രേഡ് തപാൽ വഴിയോ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് കവറിനു പുറത്ത് എഫ്. ആർ. പി . ബോട്ട് 
സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തി 
യിരിക്കണം. 


3. ദർഘാസിനോടൊപ്പം ചേർത്തിട്ടുള്ള രേഖകൾ സാക്ഷ്യപ്പെ 
ടുത്തിയിട്ടുള്ളതാകണം. 


4. തൊഴിലാളി സഹകരണസംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോ ടൊപ്പം ജി ഒ . ( എം . എസ്.) 135 / 97 

കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11- 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈ വ ശമുള്ള പ്രവർത്തിയുടെ 
വിവരങ്ങളും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


5. പൊതുമരാമത്ത് ജലസേചന വകുപ്പ് എന്നീ ഡിപ്പാർട്ടു 

മെന്റുകളിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 


